Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL / TV ( N )/634/2018 - 20 


കേരള സർക്കാർ 
Government of Kerala 

2019 


सत्यमेव जयते 


- 
കേശ 
GOVERNM 


ക 


രള സർക്ക 
NMENT OF 


ർക്കാർ 


F KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 8 


തിരുവനന്തപുരം, 

ചൊവ്വ 


2019 നവംബർ 12 
12th November 2019 

1195 തുലാം 26 
26th Thulam 1195 


നമ്പർ 


Vol. VIII ) 


No . 


Thiruvananthapuram , 

Tuesday 


1941 കാർത്തികം 21 
21st Karthika 1941 


PART III 


Commissionerate of Land Revenue 


12th Nov. 2019] 


COMMISSIONERATE OF LAND REVENUE 


10167 


Chavakkad Taluk 


THRISSUR DISTRICT 

Thrissur Taluk 


പരസ്യം 


പരസ്യം 


(1) 


(1) 


നമ്പർ എ4- 20626 /2019. 

2019 ആഗസ്ത് 27. 
തൃശ്ശൂർ താലൂക്ക്, പുഴയ്ക്കൽവില്ലേജിൽ ചൂരക്കാട്ടുകര 
ദേശത്ത് ചെമ്മങ്ങാട്ടു വളപ്പിൽ വീട്ടിൽ ജയൻ, സി . ജി . s/o 
ഗോപാലൻ എഴുത്തച്ഛൻ എന്നയാൾ 25- 6- 2019 -ാം തീയതിയിൽ 
മരിച്ചിട്ടുള്ളതാകുന്നു . ഒരു അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യ 
മാണെന്ന് കാണിച്ച് ടിയാന്റെ അവകാശികൾ ഈ ആഫീസിൽ 
അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു . അപേക്ഷ പ്രകാരം 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
താഴെ പറയുന്നവരാണ് അവകാശികളെന്ന് അറിവായിരിക്കുന്നു. 


നമ്പർ എ5- 10862 / 2019. 

2019 സെപ്റ്റംബർ 5. 
-- ചാവക്കാട് താലൂക്ക്, തളിക്കുളം വില്ലേജിൽ തൃപ്രയാറ്റ് 
കൊച്ചുമോൻ മകൻ അജയൻ, ടി . കെ . എന്നയാൾ 29 - 4 - 2018 - ൽ 
മരിച്ചിട്ടുള്ളതാകുന്നു . ടിയാന്റെ പേരിൽ ബാങ്കിലുള്ളഒരു ലക്ഷം 
രൂപയിൽ താഴെയുള്ളതുക പിൻവലിക്കുന്നതിന് ഒരു അവകാശ 
സർട്ടിഫിക്കറ്റ്ആവശ്യമുണ്ടെന്ന്കാണിച്ച് ടിയാന്റെ അവകാശികൾ 
ഈ ആഫീസിൽ ഒരു അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു . 
അപേക്ഷപ്രകാരം അന്വേഷണം നടത്തിയതിൽ താഴെ 
പറയുന്നവരാണ് അവകാശികളെന്ന് അറിവായിരിക്കുന്നു . 
അപ്രകാരം ഒരു അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
ഗസററിൽ പ്രസിദ്ധപ്പെടുത്തി30 ദിവസത്തിനകം ഈ ആഫീസിൽ 
രേഖാമൂലമായ തെളിവുകൾ സഹിതം നേരിട്ട് ഹാജരാകേണ്ടതാണ്. 
കാലാവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗമായും കിട്ടുന്ന അപേക്ഷകൾ 
സ്വീകരിക്കുന്നതല്ല . 
ക്രമ പേര് 

മരിച്ചയാളുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


പേര് 


കമ് 
നമ്പർ 


മരിച്ചയാളുമായുള്ള വയസ് 

ബന്ധം 


- 1 


ഭാര്യ 


- 


50 


ഗീത , വി . എസ്. 
ഹരിപ്രിയ , സി . 


മകൾ 


ഭാര്യ 


- 3 - ദേവപ്രിയ , സി. 

-- 14 
( മൈനറായ കുട്ടിയുടെ രക്ഷിതാവ് ഗീത , വി . എസ്. 
ആകുന്നു .) 

അപ്രകാരം ഒരു അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
ഗസറ്റിൽ പ്രസി ദ്ധ പ്പെടുത്തി 30 ദിവ സ ത്തി നകം ഈ 
ആഫീസിൽ രേഖാമൂലമായ തെളിവുകൾ സഹിതം നേരിട്ട് 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞും തപാൽമാർഗ്ഗമായും 
കിട്ടുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


- 


2 


ഉഷ് 
അക്ഷയ് 
ആകാഷ് 


മകൻ 


- (2 ) 


(2 ) 


നമ്പർ എ4- 20922 / 2019. 


| 2019 സെപ്റ്റംബർ 2 . 


ത്യശ്ശൂർ താ ലൂ ക്ക്, വിൽ വട്ടം വില്ലേജിൽ പള്ളിമൂ ല 
ദേശത്ത് ഭാഗ്യം അപ്പാർട്ട്മെന്റ് സ് വീട്ടിൽ വിജയകുമാർ , വി. 
s/ o കൃഷ്ണൻ നായർ എന്നയാൾ 24- 4- 2015 -ാം തീയതിയിൽ 
മരിച്ചിട്ടുള്ളതാകുന്നു . ഒരു അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യ 
മാണെന്ന് കാണിച്ച് ടിയാന്റെ അവകാശികൾ ഈ ആഫീസിൽ 
അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു . അപേക്ഷപ്രകാരം 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
താഴെ പറയുന്നവരാണ് അവകാശികളെന്ന് അറിവായിരിക്കുന്നു. 
കമ പേര് 

മരിച്ചയാളുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
വാസന്തി 

ഭാര്യ 

- 56 
വരുൺ 

മകൻ 


നമ്പർ എ5- 10860 / 2019 . 

2019 സെപ്റ്റംബർ 5. 
ചാവക്കാട് താലൂക്ക്, വലപ്പാട് വില്ലേജിൽ പാറേക്കാട്ട് 
രാഘവൻ ഭാര്യ ജാനകി, ടി . ആർ. എന്നവർ 20 -7 -2019- ൽ 
മരിച്ചിട്ടുള്ളതാകുന്നു . ടിയാളുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ 
ലഭിക്കുന്നതിന് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെന്ന് 
കാണിച്ച് ടിയാളുടെ അവകാശികൾ ഈ ആഫീസിൽ ഒരു 
അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു . അപേക്ഷപ്രകാരം 
അ ന്വേഷണം നടത്തിയതിൽ താഴെ എഴുതിയവരാണ് 
അവകാശികളെന്ന് അറിവായിരിക്കുന്നു . അപ്രകാരം ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം ഗസററിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസിൽ 
രേഖാമൂലമായ തെളിവുകൾ സഹിതം നേരിട്ട് ഹാജരാകേണ്ടതാണ്. 
കാലാവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗമായും കിട്ടുന്ന അപേക്ഷകൾ 
സ്വീകരിക്കുന്നതല്ല. 
- പേര് 

മരിച്ചവരുമായുള്ള വയസ് 
നമ്പർ 

- ബന്ധം 


2 


ക്രമ 


- അപ്രകാരം ഒരു അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
ഗസറ്റിൽ പ്രസിദ്ധ പ്പെടുത്തി 30 ദിവ സ ത്തി നകം ഈ 
ആഫീസിൽ രേഖാമൂലമായ തെളിവുകൾ സഹിതം നേരിട്ട് 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞും തപാൽമാർഗ്ഗമായും 
കിട്ടുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. 


- മീര 
നന്ദകുമാർ 
മീന 
മഞ്ജു 


മകൾ 
മകൻ 
മകൾ 


( ഒപ്പ്) 


താലൂക്കാഫീസ്, 
തൃശ്ശൂർ. 


- ( ഒപ്പ്) 
തഹശീൽദാർ. 


താലൂക്കാഫീസ്, 
ചാവക്കാട്. 


തഹശീൽദാർ. 


Gaz , No. 45 /2019 /DTP ( CLR ) . 


97 


